Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). MMID 
KL/ TV (N )/ 12/2009 - 2011 


is 


COM 


KERALA 


XENT OF 

mañ ar 


KERALA GAZETTE 
-- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th May 2010 
2010 200 25 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


21 


ueijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


4th Jyaishta 1932 
1932 624100 4 


PART III 
Labour Department 


NOTIFICATIONS 


No . E1-26479/2009. 


19th April 2010 . 


No. E1 -26579 /2009 . 


17th April 2010 . 


The following is the list of officers approved by the 
Government vide Letter No . 5369/ D3 / 10 /LBR dated 
16 - 3 - 2010 on the recommendation of Departmental 
Promotion Committee (Lower ) in its meeting 
held on 16 - 2 - 2010 for promotion to the cadre 
of Senior Superintendent. 


Select List- 2010 


Smt. P. S. Geethakumari 


The following is the list of officers approved by the 
Government in their Letter No . 410/ D3 / 2010/LBR dated 
16 - 3 - 2010 on the recommendation of Departmental 
Promotion Committee (Lower ) in its meeting 
held on 16 -2 - 2010 for promotion to the cadre 
of Deputy Labour Officer. 

Select List-2010 
Sri P. P. Bhaskaran 
2. Sri P. K . Sathyanathan 

Sri N . P. Rajendran 
Sri S . Ramachandran Nair 

Sri P. Sugathan 
6 . Sri N . G . Madhavan 
7. Sri S. Aboobacker Kunju 
8. Sri C . P. Bhaskaran 


Smt. K . Shailaja 


dimi 


Sri U . Raghavan 


Sri S . Navabkhan 


Smt. M . Minimol 


b 


Smt. P . N . Sobhana 


7. 


Sri Muhammed Safarulla 


25th May 2010 ] 


LABOUR DEPARTMENT 


60 


8 . 


No. E1- 26466 /2009 . 


23rd April 2010 . 


10 . 
11. 


The following is the list of officers approved by the 
Government vide Letter No . 409 /D3/ 10 /LBR dated 18 -3 -2010 
on the recommendation of Departmental Promotion 
Committee (Lower ) in its meeting held on 16 - 2 - 2010 for 
promotion to the cadre of Assistant Labour Officer 
Grade - 1/ Inspector of Plantations . 


Sri Sunil, K . M . 
Sri Sunil Thomas 
Sri Pramod , R . 
Sri Baby Castro , A . N . 
Sri Biju , K . S. 
Sri Mahesh T. Pai 
Sri Sankar , P. R . 
Sri Sureshkumar , D . 
Sri Arun, B . 
Sri Suresh , M . G . 
Smt. Shajeena, M . 
Sri Vipinlal, K . V. 


Select List- 2010 


16 . 


19 . 


(5 ) 


6 . 


No. E1-26579/2009. 


30th April 2010. 


Sri D . Purushothaman 
Sri S . Sreekumaran 
Sri R . Baiju 
Sri B . Suresh Babu 
Sri S . Sankar 
Sri P. N . Vijayakumar 
Sri T . Babu 
Sri Pramod , R . 
Sri Baby Castro, A . N . 
Sri Biju , K . S . 
Sri Mahesh T. Pai 
Sri Sankar, P. R . 
Sri Sureshkumar , D . 
Sri Arun, B . 
Sri Suresh , M . G . 
Smt. Shajeena, M . 
Sri Vipinlal, K . V. 


The following is the list of officers approved by the 
Government vide Letter No . 8 /67/D3/ 10 /LBR dated 
17 - 4 - 2010 on the recommendation of Departmental 
Promotion Committee ( Lower) in its meeting 
held on 22 - 3 - 2010 for promotion to the cadre 
of Senior Superintendent. 


11. 


Select List - 2010 (Ad -hoc) 


14. 


1. 


Smt. R . Shailaja 


17 . 


Office of the 
Labour Commissioner, 
Thiruvananthapuram . 


C . REGHU , 
Labour Commissioner. 


No. E1- 26466 /2009. 


27th April 2010 . 


NOTICE 


The following is the list of officers approved by the 
Government vide Letter No. 6760 /D3/ 10 /LBR dated 
17 -4 -2010 on the recommendation of Departmental 
Promotion Committee (Lower ) in its meeting held on 
22 -3 - 2010 for promotion to the cadre of Assistant Labour 
Officer Grade - I/Inspector of Plantations . 


No . WCA -946 /99 . 

30th April 2010 . 
Whereas Sri Sivanandan , Proprietor, P . L . 
Contsructions, P. L . House , has deposited with this court 
an amount of Rs. 51,868 ( Rupees Fifty one thousand eight 
hundred and sixtyeight only) as Workmen s Compensation 
payable to the dependants of the deceased 
Smt. Deepa who met with a fatal accident on 17 - 10 - 1993 
arising out of and in the course of his employment under 
the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Ranni, it is understood that the 
following persons are the dependants of the deceased 
workman within the meaning of Section 2 ( 1) (d ) of the 
Workmen s Compensation Act, 1923 . 


laran 


Supplementary Select List- 2010 
Sri D . Purushothaman 
Sri S . Sreekumaran 
Sri R . Baiju 
Sri B . Suresh Babu 
Sri S . Sankar 
Sri P. N . Vijayakumar 
Sri T. Babu 


3 . 
4 . 
5. 
6 . 
7. 


25th 


MAY 2010] 


LABOUR DEPARTMENT 


DETAILS OF DEPENDENTS 


Sl. Name and Address 
No . 


Relationship 


Age 


Five Hundred and Eighty One only ) as compensation to 
be distributed to the dependents of the deceased 
Sri Jayakumar who met with a fatal accident while 
employed as Cleaner in the lorry owned by 
Sri Kochu Narayana Pillai, N . S . Bhavan, Varikkolil , 
Kamukumcheri and whereas it is reported that 


- 1 


Smt. Omana, 

Mother 
Sheeba Bhavan , 
Thekkeppuram, 

Ranni 
Smt. Sheeba do. Sister ( Married ) 29 
Sri Pradeep do. Brother ( Unmarried) 26 


2 
- 3 


Now , therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 

within 15 days (fifteen days ) from the date of publication 
of this notice in the Kerala Government Gazette . If no such 
claims are received within the stipulated time limit, the 
entire amount of compensation will be disbursed to the 
dependents mentioned above. Claims, if any, preferred 
thereafter will not be considered . 


1. Sri Chandrasekhara Pillai (Father), 

- Kaleetharathekkathil , 

| Kamukumcheri P. 0 . 
- 2. Smt. Retnamma 

| ( Mother) 
are his only dependents as defined under Section 2 
( 1) (d ) of the Workmen s Compensation Act. Any other 
who claim to be such dependants should within 15 days 
of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before 
me and prove the same. If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 

- പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ പഞ്ചായത്തിൽ 
കമുകുംചേരി വരിക്കോലിൽ ജംഗ്ഷനിൽ എൻ. എസ്. ഭവനിൽ 
കൊച്ചുനാരായണപിള്ള എന്നയാളുടെ ലോറിയിൽ ക്ലീനറായി 
ജോലി നോക്കി വരവെ അപകട മു ണ്ടായി മരണ മടഞ്ഞ 
ശ്രീ. ജയകുമാറിന്റെആശ്രിതർക്ക് വർക്ക്മെൻ കോംപൻസേഷൻ 
നൽകുന്നതിനായി 4,17,581 രൂപ ( നാലു ലക്ഷത്തിപതിനേഴായിരത്തി 
അഞ്ഞൂറ്റിഎൺപത്തൊന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 


- ശ്രീ . ശിവാനന്ദൻ, പി. എൽ. കൺസ്ട്രക്ഷന്റെ കീഴിൽ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീമതി ദീപയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 51,868 രൂപ (അൻപത്തിഒന്നായിരത്തിഎണ്ണൂറ്റി 
അറു പ ത്തി യെട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി 
വച്ചിരിക്കുന്നു. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാളുടെ 
ആശ്രിതരായി ശ്രീമതി ഓമന (അമ്മ), ശ്രീമതി ഷീബ 
(സഹോദരി), ശ്രീ . പ്രദീപ് (സഹോദരൻ) എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


- 1. ശ്രീ ചന്ദ്രശേഖരപിള്ള ( പിതാവ്), 

കളീത്തറ തെക്കതിൽ വീട്, 

കമുകുംചേരി പി . ഒ. 
- 2. ശ്രീമതി രത്നമ്മ ടി 

- ( മാതാവ്) 


എന്നിവർ മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിത രായി മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളി യി ക്കേ ണ്ടതും അവധി കഴി ഞ്ഞുള്ള ഹർ ജി യിൽ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


Office of the Secretary, 
State Advisory 
Contract Labour Board , 
Thiruvananthapuram . 


( Sd.) 
Commissioner for Workmen s 
Compensation and Secretary . 


NOTICES 


- (1 ) 
No. WCA - 1847/ 2009 . 

21st April 2010 . 
Whereas M / s. United India Insurance Company 
Limited , Punalur has deposited with this Court a sum of 
Rs. 4 ,17,581 (Rupees Four Lakhs Seventeen Thousand 


(2) 
No. WCA - 3213 /2009 . 

21st April 2010 . 
Whereas, Director of Insurance the Kerala State 
Insurance Department has deposited with this Court a sum 
of Rs. 5 ,00,671 (Rupees Five Lakhs and Six Hundred and 
Seventy one Only ) as compensation to be distributed to the 
dependents of the deceased Sri C . N . Balachandran Nair 
who met with a fatal accident while employed under the 
Oil Palm India Limited, Bharatheepuram Estate as Driver 
and whereas it is reported that 


25th 


MAY 2010] 


LABOUR DEPARTMENT 


1. Smt. Lalithakumari (Wife), 

ശ്രീ. ചന്ദ്രശേഖരൻ, കണക്കുംചേരി വീട്, കരിമണ്ണൂർ പി. ഒ.യുടെ 
Biju Sadanam , Bharatheepuram P. O ., ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
Yeroor Village 

4,85, 969 രൂപ ( നാലുലക്ഷത്തിഎൺപത്തി അയ്യായിരത്തി 
തൊള്ളായിരത്തി അറുപത്തിയൊൻപത് രൂപ മാത്രം) ഈ 

ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
2. Smt. K . Devaki Amma (Mother ), 

പ രി ഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അ നു സ രിച്ച് 
BharathiMandiram , 

നിർവചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി തൊടുപുഴ, 
Bharatheepuram P. O ., Yeroor. 

കരിമണ്ണൂർ കണക്കുംചേരി വീട്ടിൽ (1) ശ്രീമതി ബിന്ദു ചന്ദൻ 
3. Smt. Jayakumari do . 

(ഭാര്യ ) ( 2) മാസ്റ്റർ അനിൽ ചന്ദ്രൻ ( മൈനറായ മകൻ) (3) 
(Unmarried Sister ) 

കുമാരി ആതിര ചന്ദൻ ( മൈനറായ മകൾ) എന്നിവർ മാത്രമേ 
are his only dependents as defined under Section 

ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
2 ( 1) (d ) of the Workmen s Compensation Act. Any others 

ആശിത രാ ണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലും 
who claim to be such dependants should within 15 days 

മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
of the publication of this notice in the Kerala Government ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
Gazette prefer their claim in writing before me and prove എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
the same. If no such claims are received within the -- ക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ 
prescribed time the entire amount of compensation will be വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽ 
disbursed to the persons mentioned above . Claims പ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
preferred thereafter will not be considered . 

ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ പരി ഗ ണി 

ക്കുന്നതല്ല . 
ഓയിൽപാം ഇൻഡ്യ ലിമിറ്റഡിന്റെഭാരതീപുരംഎസ്റ്റേറ്റിൽ 

ഡവറായി ജോലി നോക്കി വരവെ അപകട മു ണ്ടായി 
മര ണ മടഞ്ഞ ശ്രീ . സി . എൻ. ബാല ചന്ദ്രൻ നായ രുടെ 

നമ്പർ ഡി - 4292 / 2009. 

2010 ഏപ്രിൽ 16. 
ആശ്രിതർക്ക് വർക്ക് മെൻസ് കോംപൻസേഷൻ നൽകുന്നതിനായി 

ശ്രീ . ആൽബി, കെ . വി ., അന്തിക്കാട് ഹൗസ്, ഏലൂർ 
5,00,671 രൂപ (അഞ്ചുലക്ഷത്തിഅറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ 

സൗത്ത്, ഉദ്യോഗമണ്ഡൽ പി . ഒ . യുടെ കീഴിൽ ജോലി 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം 

നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 

ശ്രീ വിജയകുമാർ, വൃന്ദാവനം, കൊച്ചുതൊണ്ടറമലയിൽ, കുറ്റൂർ 

പി . ഒ. യുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
- 1. ശ്രീമതി ലളിതകുമാരി (ഭാര്യ ) 
ബിജുസദനം, ഭാരതീപുരം പി. ഒ., ഏരൂർ വില്ലേജ് 

നൽകു ന്ന തി നായി 3, 06 , 180 രൂപ (മൂന്നുലക്ഷത്തി 

ആറാ യി രത്തി ഒരു നൂറ്റി എൺപത് രൂപ മാത്രം) ഈ 
2 . ശ്രീമതി കെ . ദേവകിയമ്മ (മാതാവ്), ഭാരതീ മന്ദിരം, 

ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാ ളികൾക്കുള്ള 
ഭാരതീപുരം പി . ഒ ., ഏരൂർ. 

നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 

നിർവചിച്ച് പ്രകാരം ടിയാന്റെ ആശിത രായി തിരുവല്ല, 
- 3. ശ്രീമതി ജയകുമാരി 

കുറ്റൂർ പി . ഒ., കൊച്ചു തൊ ണ്ട റ മ ല യിൽ, വൃന്ദാവനം 
( അവിവാഹിതയായ സഹോദരി), ടി 

(1) ശ്രീമതി അംബിക വിജയൻ ( ഭാര്യ ) ( 2 ) ശ്രീ . ദീപക് വി. 

നായർ (മകൻ), തിരുവല്ല , കുറ്റൂർ പി . ഒ., അനിലാലയം ( 3 ) 
എന്നിവർമാത്രമേഉള്ളൂ എന്നുംറിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . - ശ്രീമതി ദിവ്യാ, വി . നായർ (മകൾ), കുറ്റൂർ പി. ഒ., കൊച്ചു 
ടിയാന്റെ ആശ്രിത രായി മേൽ വിവരിച്ച നിർവചനത്തിൽ തൊണ്ടിമലയിൽ, ഗൗരിശങ്കരം (4 ) ശ്രീമതി ഭാഗീരഥിയമ്മ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് (അമ്മ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരി 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതിമുതൽ 

ക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 

മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജിയിൽ പരിഗണി 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
ക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ 

ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തി 
Office of the 

നകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരി 
Regional Joint 

| ( Sd .) 
Labour Commissioner , Commissioner for Workmen s 

ഹാ ര ത്തുക മുഴു വനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് 
Kollam. 

Compensation . 

വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 

അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
നോട്ടീസ് 
നമ്പർ ഡി - 3557 / 2009 . 

2010 ഏപ്രിൽ 16. 
ഡെപ്യൂട്ടി ലേബർ 

- ( ഒപ്പ്) 
| ശ്രീ . ഗോപാലകൃഷ്ണൻ നായർ, ആലപ്പാട്ട് ഹൗസ്, കമ്മീഷണറുടെ ആഫീസ്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
കരിമണ്ണൂർ പി. ഒ., തൊടുപുഴയുടെ കീഴിൽ ജോലി നോക്കി. 

എറണാകുളം, കാക്കനാട്. 

- കമ്മീഷണർ 
വരവെ മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മ ട ഞ്ഞ 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


